Kerala Gazette No. 29 dated 17th July 1984 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടറിയററ് 


വിജ്ഞാപനം 
നമ്പർ. 1573 എൽ. എ . 4 എ j84. 

തിരുവനന്തപുരം, 1984 മാർച്ച് 1 , 
കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1984 - ലെ കേരള ചുമട്ടുതൊഴിലാളി 
( ഭേദഗതി) ബിൽ ഉദ ° ദേശ കാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യമെമ്മോ 
റാണ്ഡത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ : ആർ. (പസന്നൻ, 
നിയമസഭാ സെക്രട്ടറി. 


G. 1091/ MC. 


ഏഴാം കേരള നിയമസഭ 


ബിരൽ നമ്പർ 9 5 


1984- ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ബിൽ 


1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്ററ് ഭേദഗതി 

ചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


പീഠിക.-- ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി 1978 - ലെ കേരള 
ചുമട്ടുതൊഴിലാളി ആക്ററ് ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിഅഞ്ചാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1 . 

ചുരുക്കപ്പേരും പ്രാരംഭവും.- (1) ഈ ആക്ററിന് 1984- ലെ 
കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ആക്റ് എന്നു പേർ പറയാം. 

( 2) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2 . 7 -ാം വകവകുപ്പിൻറ ഭേദഗതി. 

-1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി 
ആക്ററ് (1980 - ലെ 20 ( ഇതിനുശേഷം പ്രധാന • ആക്ററ് എന്നാണ് 
പരാമർശിക്കപ്പെടുക) 1 -ാം വകുപ്പിൽ (1) -ാം ഉപവകുപ്പ് വിട്ടുകളയേണ്ട 
താണ , 


3 . 


4 2 -ാം 


വക 


42 എ എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. - പ്രധാന ആക്റ് 

കുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്. 
അതായത്: 

• 42എ . ചില സ്ഥാപനങ്ങൾക്ക് ആക്ററ് ബാധകമാകുന്നതല്ലെന്ന് - 
ഈ ആക്ററിൽ അടങ്ങിയിട്ടുളള യാതൊന്നുംതന്നെ കേന്ദ്ര സർക്കാരിന്റെ 
ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉളള ഏതെങ്കിലും സ്ഥാപനത്തിലോ 
സംരംഭത്തിലാ 

അതിനുവേണ്ടിയോ നേരിട്ടോ കോൺടാക്റർ 
മുഖേനയോ ജോലിക്കാക്കപ്പെട്ടിട്ടുളള ഏതെങ്കിലും ആൾക്ക് ബാധകമാകുന്നതല്ല . 


അഥവാ 


3 


ഉദ° ദേശ കാരണങ്ങളുടെ വിവരണം 
യാതൊരു ചുമട്ടുതൊഴിലാളിയോടും ഒരു സമയത്തു എഴുപത്തിരണ്ടു 
കിലോഗ്രാമിൽ കൂടുതൽ തൂക്കമുള്ള ഏതെങ്കിലും സാധനമോ അല്ലെങ്കിൽ 
സാധനങ്ങളോ 

തലച്ചുമടായോ ശരീരംകൊണ്ടാ ചുമന്നുകൊണ്ടുപോകാൻ 
ആവശ്യപ്പെടരുതെന്ന് 197 8 - ലെ കരള ചുമട്ടുതൊഴിലാളി ആക്റ 
(1980 - ലെ 20) 1 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു . 
എന്നാൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുളള പാക്കിംഗ് കേന്ദ്രങ്ങളിലെ 
മിക്കവാറും എല്ലാ പാക്കുസഞ്ചികളിലേയും സാധനങ്ങളുടെ ഭാരവും ഇപ്പോൾ 
ഒരു സഞ്ചി നൂറു കിലോഗ്രാമായി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ 
ആക്ററിലെ 7 -ാം വകുപ്പ് (1) -ാ . ഉപവകുപ്പ് വിട്ടുകളയുന്നത് ആവശ്യ 
മാണെന്ന് കരുതപ്പെട്ടു . 

2 . ഇൻഡ്യാ ഗവൺമെൻറിൻറെ ഉടമസ്ഥതയിലോ. നിയന്ത്രണത്തിലോ 
ഉളള ഏതെങ്കിലും സ്ഥാപനത്തിനോ സംരംഭത്തിനോ ആക്ററിലെ വ്യവസ്ഥ 
കൾ ബാധകമാക്കുകയില്ലെന്നും ഈ ആവശ്യത്തിനായി സംസ്ഥാന സർക്കാർ 
അനുയോജ്യമായ ഒരു ഭേദഗതി നിയമം കൊണ്ടുവരുന്നതാണെന്നുമുള്ള വ്യവ 
സ്ഥയിൻമേലാണ് "1977 - ലെ കേരള ചുമട്ടുതൊഴിലാളി ബില്ലിന് പ്രസി 
ഡൻറിൻറ അനുമതി ലഭിച്ചത്. അതിനാൽ ആ ആവശ്യത്തിനായി ഒരു പുതിയ 
വകുപ്പ് ആക്ററിൽ ചേർക്കുന്നതിന് ഉദ° ദേശിക്കുന്നു . 

3 . മുകളിൽ പ്രസ്താവിച്ച ആവശ്യങ്ങൾക്കുവേണ്ടി ആക്ററ് ഭേദഗതി 
ചെയ്യുന്നതിനും ദേശിച്ചുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ഡം 
ബില്ല് നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യു 
ന്നതായാൽ സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്നു യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


കെ . ശിവദാസൻ 


( ശരിത്തർജ്ജമ) 


എ . പി . പെരുമാൾ , 
അഡീഷണൽ സെക്രട്ടറി , 

നിയമവകുപ്പ്. 


Kerala Gazette No. 29 dated 17th July 1984. 
PART II 


കേരള നിയമസഭ, സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ. 6766/എൽഎ 4/ 84. 

തിരുവനന്തപുരം, 1984 ജൂൺ 18. 
കേരള നിയമസഭയുടെനടപടി ക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 59 -ാം ചട്ടപ്രകാരം 1984 ലെ ഇടവക അവകാശങ്ങൾ വിലയ്ക്കെ 
ടുക്കൽ ( ദഗതി ) ബിൽ, ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധന 
കാര്യ മെമ്മോറാണ്ഡത്താടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


കെ . പി . പത്മനാഭൻ, 
നിയമസഭാ സെക്രട്ടറി. 


G. 1092 / MC. 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 1 20 


1984 - ലെ ഇടവക അവകാശങ്ങൾ വിലയ്ക്കെടുക്കൽ 

( ഭേദഗതി) ബിൽ 


1955- ലെ ഇടവക അവകാശങ്ങൾ വിലയ്ക്കെടുക്കൽ ആക്റ് 

ദേഭഗതി ചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


താഴ 


പീഠിക - -1955 - ലെ ഇടവക അവകാശങ്ങൾ വിലയ്ക്കെടുക്കൽ ആക്റ് 
ഇതിനുശേഷം കാണുന്ന ആവശ്യത്തിനുവേണ്ടി ഭേദഗതി ചെയ്യുന്നത് യുക്ത 
മായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിഅഞ്ചാം സ വൽസരത്തിൽ 
പ്പറയും പ്രകാരം, നിയമമുണ്ടാക്കുന്നു . 

1 , ചുരുക്കപ്പേരും ആരംഭവും:-(1) ഈ ആക്ററിന് 19 8 4- ലെ 
ഇടവക അവകാശങ്ങൾ വിലയ്ക്കെടുക്കൽ ( ഭേദഗതി) ആക്ററ് എന്ന് പേർ 
പറയാം . 

(2) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 

2 . 6 -ാം വകുപ്പിൻറ ഭേദഗതി. - 1955- ലെ ഇടവക അവകാശങ്ങൾ 
വിലയ്ക്കെടുക്കൽ ആക്റ് 

(1955- ലെ XXvil) 6 -ാം വകുപ്പിൽ, 
( 2) -ാം ഉപവകുപ്പിലെ ( എ ) എന്ന ഖണ്ഡത്തിൽ, വർഷ 
ത്തേയ്ക്ക് നാലുശതമാനം നിരക്കിൽ എന്ന് വാക്കുകൾക്ക് പകരം, ട്രഷറി 
സേവിംഗ്സ് ബാങ്കിൽ അഞ്ചു വർഷത്തിൽ കുറയാതെയുളള കാലത്തേയ്ക്കുളള 
സ്ഥിര നിക്ഷേപങ്ങൾക്ക് അതതു സമയം ബാധകമാകുന്ന പലിശ നിരക്കിൽ 
എന്ന വാക്കുകൾ ചേർക്കണ്ടതാണ്. 

(i) (3) -ാം ഉപവകുപ്പിലെ ( എ ) എന്ന ഖണ്ഡത്തിൽ, വർഷ 
ത്തക്ക് നാലു ശതമാനം നിരക്കിൽ എന്ന വാക്കുകൾക്ക് പകരം, , ടഷറി 
സേവിംഗ്സ് ബാങ്കിൽ അഞ്ചു വർഷത്തിൽ കുറയാതെയുളള കാലത്തേക്കുളള 
സ്ഥിര നിക്ഷേപങ്ങൾക്ക്, അതതു സമയം ബാധകമാകുന്ന പലിശ നിരക്കിൽ , 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് . 

(i) ( 4) ടാം ഉപവകുപ്പിലെ (എ ) എന്ന ഖണ്ഡത്തിൽ, രണ്ടാമത്തെ 
വാചകത്തിൽ, "" വർഷത്തേയ്ക്ക് നാലു ശതമാനം നിരക്കിൽ എന്ന വാക്കു 
കൾക്ക് പകരം " (ട്രഷറി സേവിംഗ്സ് ബാങ്കിൽ അഞ്ചു വർഷത്തിൽ കുറ 
യാതെയുളള കാലത്തേയ്ക്കുളള സ്ഥിര നിക്ഷേപങ്ങൾക്ക് അതതുസമയം 
ബാധകമാകുന്ന പലിശ നിരക്കിൽ , എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


ഉദ° ദേശകാരണങ്ങളുടെ വിവരണം. 
1955 - ലെ ഇടവക അവകാശങ്ങൾ വിലയ്ക്കെടുക്കൽ ആക്റ് 6 -ാം 
വകുപ്പു പ്രകാരം, കിളിമാനൂർ, പൂഞ്ഞാർ, വഞ്ഞിപ്പുഴ എന്നീ ഇടവകകളുടെ 
ഭരണത്തിൻ കീഴിലുണ്ടായിരുന്ന പ്രസ്തുത വകുപ്പിൽ പറഞ്ഞിട്ടുളള ദേവ 
സ്വങ്ങൾക്കുവേണ്ടി, ആ ദേവസ്വങ്ങളുടെ പരിപാലനത്തിനും നടത്തിപ്പിനുമായി 
വർഷത്തേയ്ക്ക് നാലു ശതമാനം നിരക്കിൽ പലിശ നൽകുന്നതിനുളള ബാദ്ധ്യ 
തയോടുകൂടി, 2, 43, 66. 56 രൂപ സർക്കാർ ( ടസ്ററി എന്ന നിലയ്ക്ക് കൈ 
വശം വയ്ക്കേണ്ടതാണ്. ദേവസ്വങ്ങളുടെ പരിപാലനത്തിന്റെയും നടത്തിപ്പി 
ൻറയും ചെലവ് വർദ്ധിച്ചതിനാൽ, പ്രസ്തുത ദേവസ്വങ്ങൾക്ക് അവർക്ക് 
കിട്ടേണ്ട പലിശയിൽ നിന്നും ദൈനംദിന 

ചെലവുകൾ നടത്തുന്നതിന് 
പ്രയാസം അനുഭവപ്പെടുന്നു . അതുകൊണ്ട് ദേവസ്വങ്ങൾക്കുവേണ്ടി സർക്കാർ 
സ്ററി എന്ന നിലയ്ക്ക കൈവശംവച്ചിട്ടുളള 

തുകയിൻമേൽ നൽക 
തായ പലിശ നാലു ശതമാനത്തിൽ നിന്ന് അഞ്ചുവർഷമോ അതിൽ കൂടുതലോ 
കാലത്തേയ്ക്ക് (ട്രഷറി സേവിംഗ്സ് ബാങ്കിലെ നിക്ഷേപങ്ങൾക്കുളള പലിശ 
നിരക്കായി വർദ്ധിപ്പിക്കുന്നതിന് ഉദ ° ദേശിക്കുന്നു . 

2 , മേല്പ്പറഞ്ഞ ലക്ഷ്യം നേടുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 
ഈ ബിൽ. 

ധനകാര്യമെമ്മോറാണ്ഡം 
കിളിമാനൂർ, പൂഞ്ഞാർ, വഞ്ഞിപ്പുഴ എന്നീ ഇടവകകളിലുളള ദേവസ്വ 
ങ്ങൾക്കുവേണ്ടി സർക്കാർ കൈവശം വച്ചിട്ടുളള 2, 43, 8 6 6.56 രൂപയ്ക്ക് 
ട്രഷറി സേവിംഗ്സ് ബാങ്കിൽഅഞ്ചോ അതിൽ കൂടുതലോ വർഷത്തേയ്ക്കുളള 
സ്ഥിര നിക്ഷേപങ്ങൾക്ക് അതതുസമയം ബാധകമാകുന്ന പലിശനിരക്കിൽ 
പലിശകൊടുക്കുന്നതിന് വ്യവസ്ഥചെയ്യാൻ ബില്ലിലെ രണ്ടാം ഖണ്ഡം 
കൊണ്ടുദ്ദേശിക്കുന്നു . ആക്ററിൽ ഇപ്പോൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന 
പലിശനിരക്ക് നാലുശതമാനമാണ്. ഇപ്പോൾ , അഞ്ചോ 

അതിൽ കൂടുതലോ 
വർഷത്തേയ്ക്കുളള 

(ട്രഷറി സ്ഥിര നിക്ഷേപങ്ങൾക്കുളള , പലിശനിരക്ക 
പതിനൊന്ന് ശതമാനമാണ്. വർധിപ്പിച്ച പതിനൊന്ന് ശതമാനം നിരക്ക് 
മേല്പ്പറഞ്ഞ് . തുകയ്ക്ക ബാധകമാക്കിയാൽ സാമ്പത്തിക ബാദ്ധ്യത 
വർഷത്തേയ്ക്ക് 26, 825 രൂപ ആയിത്തീരുന്നതും ഇപ്പോൾ നല്കുന്നതിന് 
ഉപരിയായി വർഷത്തേയ്ക്ക 17, 07 0 രൂപ് അധിക 

ബാദ്ധ്യത 
ഉണ്ടാകുന്നതുമാണ്. 


പി . ജെ . ജോസഫ 


ശരിത്തർജ്ജമ) 

എ . പി . പെരുമാൾ 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


